Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


GOVERNN 


രള 
ന 


സർക്കാ 


NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVII 
വാല്യം 57 


24th April 2012 
2012 ഏപ്രിൽ 24 
4th Vaisakha 1934 
1934 വൈശാഖം 4 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Dairy Development Department 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഇനിയൊരറിയിപ്പുകൂടാതെ സംഘത്തിന്റെ പ്രവർത്തനം 
നടപടിക്രമം 

സമാ പ് തീകരിക്കുന്നതാണെന്നും കാണിച്ച് പരാമർശം 

(2 ) പ്രകാരം നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ, നിശ്ചിത 
നമ്പർ സി - 470 / 2012 . 

2012 മാർച്ച് 21. 

സമയ പരിധിക്കകം അപ്രകാരമുള്ള ആക്ഷേപങ്ങളൊന്നും 
പരാമർശം: - 1. കൊടുങ്ങല്ലൂർ ക്ഷീരവികസന ഓഫീസറുടെ 

ലഭിച്ചിട്ടില്ലാത്തതിനാൽ, താഴെ പറയൂ ന്ന ഉത്തരവ് 
1- 2 - 2012 - ലെ 22 / 11 -ാം നമ്പർ കത്ത് . 

പുറപ്പെടുവിക്കുന്നു. 
| 2 . ഈ ഓഫീസിലെ 2 - 2 - 2012 - ലെ ഇതേ നമ്പർ 

ഉത്തരവ് 
നോട്ടീസ്. 
തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ബ്ലോക്കിലെ കാതിയാളം 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ആർ 282 ( ഡി ) എന്ന 
ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ് തം നമ്പർ 

നമ്പരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കാതിയാളം ക്ഷീരോൽപാദക 
ആർ. 282 ( ഡി ) ആപ്കോസിൽ നിലവിൽ 2 പേർ മാത്രമേ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 1969 - ലെ കേരള 
പാലളക്കുന്നുള്ളൂ എന്നും പ്രതിദിനം ലഭിക്കുന്ന 8- 10 ലിറ്റർ സഹകരണ സംഘം നിയമത്തിലെ 71 (2) എ വകുപ്പനുസരിച്ച് 
പാൽ, ലോക്കൽ വിൽപ്പന നടത്തിക്കിട്ടുന്ന ലാഭം കൊണ്ട് - സമാപ്തീകരിക്കുന്നതിനും സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി 
വാടകയും ജീവനക്കാരുടെ ശമ്പളവും കൊടുക്കു വാൻ - കൊടുങ്ങല്ലൂർ ക്ഷീര വികസന ഓഫീസറെ കേരള 
കഴിയുന്നില്ല എന്നും ഈ സാഹചര്യത്തിൽ സംഘം സഹകരണസംഘം നിയമത്തിലെ 12 ( 1) വകുപ്പനുസരിച്ച് 
സമാപ്തീകരിക്കുന്നതിന് പരാമർശം (1) പ്രകാരം കൊടുങ്ങല്ലൂർ 

നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . സമാപീകരണ 
ക്ഷീരവികസന ഓഫീസർ അപേക്ഷിച്ചിരിക്കുന്നു . ആയതിന്റെ 

ഉദ്യോഗസ്ഥൻ എത്രയും വേഗം ചുമതല ഏറ്റെടുത്ത് വിവരം 
അടിസ്ഥാനത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് 

ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പി 
ക്കുവാനുണ്ടെങ്കിൽ ആയത് മുഖദാവിലോ രേഖാമൂലമോ 
15 ദിവസത്തിനകം സമർപ്പിക്കുന്നതിനും നിശ്ചിത ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ( ഒപ്പ്) 
സമയപരിധിക്കുള്ളിൽ ആക്ഷേപങ്ങളൊന്നും ലഭിക്കാത്തപക്ഷം തൃശ്ശൂർ. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


